Regn . No . KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


a 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/634/2012 - 14 


കര 
GOVERNN 
- SH 


ക്കുമാർ 


രള സർക്ക 
NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 11th June 2013 

| 2013 ജൂൺ 11 
21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


| 24 


വാല്യം 2 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 2) 43 / 2013. 

2013 മേയ് 24. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ ഓഫീസ് പരിസരത്ത് 
വർക്ക്ഷോപ്പ് കെട്ടിടത്തിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ 
മുറിച്ചുമാറ്റി നീക്കംചെയ്യുന്നതിന് 2013 ജൂൺ മാസം 12 -ാം 
തീയതി പകൽ 2.30 മണിക്ക് ലേല ദർഘാസ് വ്യവസ്ഥയിൽ 
വിൽക്കുന്നതിനുവേണ്ടി പരസ്യപ്പെടുത്തുന്നു . 
ക്രമ 

ഇനവും - ജി. ബി. എച്ച്. വ്യാപ്തം നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ ( സെ . മീ .) ( ക്യു . മീ .) 
തുകയും 

- 6.812 500 
319, 963 
ടി - 

150 1.061 75 
32,876 
-- ടി - - - 340 6.425 470 

318 ,781 


ദർഘാസ് ഫോറത്തിന്റെ വില ? 420 
മരം മുറിച്ചുനീക്കേണ്ട കാലാവധി 30 ദിവസം. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലദിവസം 1 മണിക്ക് 
മുമ്പായി മേൽപ്പറഞ്ഞ തുക നിരതദ്രവ്യമായി ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്തിരിക്കണം താമസിച്ച് കിട്ടുന്ന ദർഘാസും, 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസും നിരസിക്കുന്നതാണ്. 

ഏറ്റവും കൂടുതൽ തുക ലേലം വിളിക്കുകയോ, ദർഘാസ് 
നൽകുകയോ ചെയ്യുന്ന ആളിന്റെ പേരിൽ കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി താൽക്കാലികമായി വിൽപ്പന 
സ്ഥിര പ്പെ ടു ത്തു ന്ന താ ണ് . വിൽപ്പന സ്ഥിര പ്പെടു ത്തുന്ന 
ആൾ വിൽപ്പന തുകയുടെമൂന്നിൽ ഒന്ന് ഉടനെതന്നെ 
അടക്കേണ്ടതാണ്. ബാക്കി തുകയും വിൽപ്പനനികുതിയും 
ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് കിട്ടി 7 ദിവസത്തിനകം അടച്ച് 
മരങ്ങൾ മുറിച്ചുമാറ്റി സ്വന്തം ചിലവിൽ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അറിവോടുകൂടി ഓഫീസ് 
പരിസരത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
-- മര ങ്ങൾ പരിശോധിക്കേണ്ടവർക്ക് 2013 ജൂൺ മാസം 
26 -ാം തീയതി 1 മണിവരെ പ്രവർത്തി ദിവ സ ങ്ങ ളിൽ 
പരിശോധിക്കാവുന്നതാണ്. 


മഴമരം - 


350 


6 . 812 


150 


1 .061 


75 


340 


6 . 425 


470 


11th JUNE 2013 ] 


AGRICULTURE DEPARTMENT 


88 


ലേല / ദർഘാസ് യാതൊരു കാരണവശാലും കാരണം 
കാണിക്കാതെ മാറ്റി വയ്ക്കുന്നതിനോ, അസ്ഥിരപ്പെടുത്തുതിനോ 
ഉള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. സാധാരണ സർക്കാർ ലേലം/ 
ദർഘാസിനുള്ള എല്ലാ നിയമങ്ങളും നിബന്ധനകളും ഇതിനും 
ബാധകമാണ്. 

- കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 


- ടെണ്ടർ / ലേലം സംബ ന്ധിച്ച കാര്യ ങ്ങ ളിൽ ഫാം 
സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമവും ചോദ്യം ചെയ്യപ്പെടാൻ 
പാടില്ലാത്തതുമാണ്. ടെണ്ടർ/ ലേലം മതിയായ കാരണം കൂടാതെ 
തള്ളിക്കളയുന്നതിനും, പുനർ ടെണ്ടർ നടത്തുന്നതിനുമുള്ള 
അധികാരം ഫാം സൂപ്രണ്ടിനുണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും 
കാര ണ വ ശാൽ നിശ്ചിത ദിവസം പൊതുഅവധി യാ യാൽ 
തൊട്ടടുത്ത പ്രവർത്തിദിവസം നിശ്ചിത സമയത്ത്മറ്റൊരറിയിപ്പ് 
കൂടാതെ ടെണ്ടർ/ ലേല നടപടികൾ നടത്തപ്പെടുന്നതാണ്. മറ്റ് 
സർക്കാർ ടെണ്ടർ/ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിലും സമയങ്ങളിലും ഫാം ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

- എഞ്ചിനീയർ (കൃഷി). 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


ടെണ്ടർ/ ലേല പരസ്യം 


പുനർ ലേല ദർഘാസ് പരസ്യം 


നമ്പർ എസ്. വി .എഫ്. 198/2012 - 13 . 

2013 മേയ് 13 . 
- വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും 
2012 - 13 വർഷത്തിൽ വിളവെടുത്ത് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന 
തൊണ്ടോടുകൂടിയ 1.650 കി. ഗ്രാം റോബസ്റ്റാ കാപ്പിക്കുരു 
താഴെ പറയുന്ന വ്യസ്ഥകൾക്ക് വിധേയമായി ടെണ്ടർ/ ലേല 
പ്രകാരം വിൽക്കുന്നതാണ്. 


നമ്പർ എ . ഇ .(3 ) 267 / 2011. 

2013 മേയ് 20. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എറണാകുളത്തിന് 2012 - 13 
സാമ്പത്തിക വർഷത്തിൽ അംഗീകരിച്ചുകിട്ടിയിട്ടുള്ള താഴെ 
പറയുന്ന പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ| ഏജൻസികളിൽ നിന്ന് മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതി 
യിരിക്കേണ്ടതാണ്. 


ദർഘാസുകൾ 27 - 6 - 2013 -ാം തീയതി വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 . 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ യോ അ വർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - എറണാകുളം 
ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള നേര്യമംഗലം ജില്ലാ കൃഷി 
തോട്ടം സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സ് ഇടിഞ്ഞുകിടക്കുന്നതു ലേലം 
ചെയ്ത് വിൽക്കുന്നതിന് ? 46,331. 


13 - 6 - 2013 - ന് പകൽ 3.30 മണിക്ക് നടത്തുന്ന ടെണ്ടർ/ 
ലേല വിൽപ്പനയുടെ ടെണ്ടർ ഫോറങ്ങൾഅന്നേ ദിവസം 
പകൽ 2.30 മണി വരെ ഫാം ഓഫീസിൽ നിന്നും വാങ്ങാവുന്ന 
താണ്. പൂരിപ്പിച്ച മുദ്രവെച്ച ടെണ്ടർ ഫോറങ്ങൾ 13 -6 - 2013 - ന് 
പകൽ 3 മണിക്ക് മുമ്പായി മതിയായ കവറിൽ സ്വന്തം 
മേൽവിലാസം രേഖപ്പെടുത്തി ഫാം സൂപ്രണ്ട്, സംസ്ഥാന 
പച്ചക്കറിത്തോട്ടം, വണ്ടിപ്പെരിയാർ എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. കവറിനു മുകൾഭാഗത്തായി “ കാപ്പിക്കുരു 
വിനുള്ള ടെണ്ടർ 2013 - 14 എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. 
ടെണ്ടറിനും ലേലത്തിനും നിരതദ്രവ്യമായി ? 3,000 പ്രത്യേകം 
പ്രത്യേകം നൽകിയിരിക്കേണ്ടതാണ്. 13 - 6 - 2013 - ന് പകൽ 3.30 
മണിക്ക് നടത്തുന്ന ലേലത്തെ തുടർന്ന് ടെണ്ടറുകൾ തുറക്കു 
ന്നതും ടെണ്ടറിലോ ലേലത്തിലോ കൂടിയ നിരക്ക് കാണിക്കുന്ന 
യാളുടെ പേരിൽ ടെണ്ടർ/ ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതുമായിരിക്കും. ടെണ്ടറിൽ ഒരു കിലോഗ്രാം കാപ്പിക്കുരു 
എന്തു വിലക്കെടുക്കാം എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
കാപ്പിക്കുരുവിന്റെ വിലയ്ക്കു പുറമേ അന്നു നിലവിലുള്ള 
നിരക്കിൽ വിൽപ്പന നികുതിയും അടയ്ക്കുവാൻ ടെണ്ടർ/ ലേലം 
കൊള്ളുന്ന യാൾ ബാധ്യ സ്ഥ നാ ണ് . ടെണ്ടർ / ലേലം 
കൊള്ളുന്നയാൾ മതിപ്പുവിലയുടെ 1/ 3 (മൂന്നിലൊന്ന്) ഭാഗം 
വരുന്ന തുക അന്നുതന്നെ ഓ ഫീ സിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതാകുന്നു . ടെണ്ടർ/ ലേലം ഇടുക്കി ( പിൻസിപ്പൽ 
കൃഷി ആഫീസറുടെ അംഗീകാരത്തിനു വിധേയമായി അനുമതി 
ലഭിച്ച് 7 ദിവ സ ത്തിനുള്ളിൽ കാപ്പി കു രു വിന്റെ തൂക്കം 
ബോദ്ധ്യപ്പെട്ട് ശേഷിച്ച 2/ 3 (മൂന്നിൽ രണ്ട്) ഭാഗം വിലയും 
വിൽപ്പന നികുതിയും അടച്ച് കാപ്പിക്കുരു നീക്കംചെയ്യേണ്ട 
താ ണ്. ടി നിബ ന്ധ ന ക ൾ ലംഘി ക്ക പ്പെ ടു ന്ന തു മൂലം 
സർക്കാരിന് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമുണ്ടായാൽ 
കരാറുകാരനിൽ നിന്നും നിയമാനുസൃതം ഈടാക്കുന്നതു 
മായിരിക്കും. 


നിരതദ്രവ്യം - 


1,200. 


ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വി . നി . 


പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - 2 മാസം. 


ദർ ഘാസ് ( പമാണം നെട്ടൂരിലുള്ള മരട് കാർഷിക 
അർബൻ മൊത്ത വിപണന മാർക്കറ്റിനോട് അനുബന്ധിച്ചുള്ള 
എറ ണാ കുളം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 
ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രശീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 


11th JUNE 2013 ] 


AGRICULTURE DEPARTMENT 


89 


4. ടെണ്ടർ/ ലേലം അംഗീകരിച്ച് ആ ഫീസിൽ നിന്നും 

അറിയിപ്പുകിട്ടി 7 ദിവസത്തിനകം ബാക്കി തുക കൂടി 
അടച്ചശേഷം നിശ്ചിത സമയത്തിനകം ലേലവസ്ത 
ലേലക്കാരന്റെ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം അയാളുടെ 
ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ പുനർ ലേലം 
നടത്തുന്നതാണ്. 


അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 

- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) എറണാകുളത്തിന്റെ പേരിൽ നിശ്ചിത 
തുകയ്ക്കുള്ള ബാങ്ക് ഡാഫ്ററ് നിരതദിവ്യമായും 
അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ദർഘാസിന് ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. 
പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസിനെ സംബന്ധിക്കുന്ന 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ 
നിരസിക്കുവാനുള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എഞ്ചിനീയർ, എറണാകുളത്തിന് 
ഉണ്ടായിരിക്കുന്നതാണ്. 


- അതാതു ദിവസത്ത വിള വെ ടുപ്പ് ആ ഫീ സിൽ 
കൊണ്ടു വന്ന് അളവ്/എണ്ണം സ്റ്റോർ ഇൻചാർജിനെ 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 


6. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ 

ലേലം അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. 
7. ടെണ്ടർ/ ലേല നടപടികളിൽ ഫാം സൂപ്രണ്ടിന്റെ 
തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നെട്ടൂർ, എറണാകുളം- 682 040. 


(ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


8. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ/ ലേല 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


ടെണ്ടർ / ലേല പരസ്യം 


9 . കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 

ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തി 
യാൽ ആയത് കരാറുകാരിൽ നിന്നും ഈടാക്കുന്ന 
തായിരിക്കും. 


നമ്പർ എൻ. ഇ . 158 / 2013. 


2013 മേയ് 16. 


10 . നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ 

ബാദ്ധ്യസ്ഥനായിരിക്കും. 


നേര്യമംഗലം കൃഷി ഫാമിലെ കായ്ഫലമുള്ള അടയ്ക്കാ 
മരങ്ങളിൽ നിന്നും 31 -3 - 2014 വരെ വിളവെടുപ്പ് നടത്തുന്നതി 
നുള്ള അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്ന 
തിന് തീരുമാനിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ളവർ 19 -6 - 2013 -ാം 
തീയതി പകൽ 3 മണിക്ക് മുൻപായി സമർപ്പിക്കേണ്ടതാണ്. 
അന്നേ ദിവസം പകൽ 3.30 മണിക്ക് ലേലം നടത്തുന്നതും 
ലേലത്തിനു ശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. എന്തെങ്കിലും 
കാരണത്താൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ സമയം തന്നെ ലേല 
നടപടികൾ നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 


11. ലേലദിവസം പകൽ 2 .30 മണിക്കു ശേഷം ടെണ്ടർ 

ഫോറം കൊടുക്കുന്നതല്ല. 
12. നിരതദ്രവ്യവും, സെക്യൂരിറ്റിയും ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( ഡി . ഡി .)ആയി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ഡി . ഡി .കൾ, സൂപ്രണ്ട്, ജില്ലാ കൃഷി ഫാം , 
നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് 
മാറത്തക്കരീതിയിൽ എടുക്കേണ്ടതാണ്. ഡി . ഡി .കൾ 
EMD ഇനത്തിൽ ബാങ്കിൽ നിന്നും വാങ്ങേണ്ടതാണ്. 
" അക്കൗണ്ട് പേയി ആയി ഡി . ഡി . കൾ 
സ്വീകരിക്കുന്നതല്ല . ഡി. ഡി . കൾ കവറിന് പുറത്തുവച്ച് 

പ്രത്യേകം നൽകണം. 
13. ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പുകിട്ടി 

7 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം ലേല 
തുകയുടെ 5 % തുക സെക്യൂരിറ്റിയും അടച്ച് ? 50- ന്റെ 
മുദ്രപത ത്തിൽ ഇതു സംബ ന്ധിച്ച് ഒരു കരാറു 
എഴുതി തന്ന തി നു ശേഷം വേലക്കാരന്റെ സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് ആരംഭി 
ക്കാവുന്നതാണ്. 


1. ടെണ്ടർ ഫോറം X 300 വിലയ്ക്ക് ( വിൽപ്പന നികുതി 
പുറമെ) ആ ഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . 

ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. 
2 ടെണ്ടർ / ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ 1 1 0 0 0 

നിരതദ്രവ്യം കെട്ടിവക്കേണ്ടതാണ്. 
3. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരുഭാഗം തുക 
കൂടി അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നട ത്തു ന്ന തു മാ യി രിക്കും. 1 / 3 തുക 
അടച്ചതുകൊണ്ടുമാത്രം ലേലം സ്ഥിരപ്പെടുത്തിയതായി 
ക രു തു വാ ൻ ബന്ധ പ്പെട്ട കക്ഷിക്ക് അ വ കാശം 
ഉണ്ടായിരിക്കുന്നതല്ല. 


- കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 

ഫോൺ: 0485 - 2554416. 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


11th JUNE 2013 ] 


AGRICULTURE DEPARTMENT 


90 


ദർഘാസ്/ ലേലപരസ്യം 

നിബന്ധനകൾ 
നമ്പർ സി . ഡി .82 / 13. 

2013 മേയ് 21. 
കാസർഗോഡ് ജില്ലയിലെ ആദൂർ, ഗ്വാളിമുഖ കാഷ 

- 1. ദർഘാസ് തുറ ക്കു ന്ന തിനുമുമ്പ് പര സ്യ ലേലം 

ഉണ്ടായിരിക്കും. ദർഘാസ് സമർപ്പിച്ചവർക്ക് മാത്രമേ 
പ്രോജനി ഓർച്ചാർഡിൽ 2012 -13 വർഷം ഉൽപാദിപ്പിച്ച് താഴെ 

ലേലത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളു. 
വിവരിച്ചരിക്കുന്ന പ്രകാരമുള്ള കശുവണ്ടി വിൽപ്പന 
നടത്തുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 2. ദർഘാസ് ഫോറത്തോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ 

പ്രാഥമിക സമ്മതപത്രം സമർപ്പിക്കേണ്ടതാണ്. 
ഇന വിവരം 

അളവ് 

3. ഉയർന്നവില രേഖപ്പെടുത്തുന്ന ആളുടെ പേരിൽ ലേലം 
വിത്ത് വേർതിരിക്കാത്തത് (1st ( ക്വാളിറ്റി) 14857 കി . ഗ്രാം 

താൽക്കാലികമായി അംഗീകരിച്ചാലുടൻ മൂന്നിലൊന്ന് തുക 

അടയ്ക്കേണ്ടതുമാണ്. 
വിത്ത് വേർതിരിച്ചത് (2nd ക്വാളിറ്റി) 709 കി . ഗ്രാം 

ആകെ 15566 കി . ഗ്രാം 

4. ലേലം സ്ഥിര പ്പെടു ത്തി യാൽ ഏഴ് ദിവസത്തിനകം 

ബാക്കി തുകയും നികുതിയും അടച്ച് സ്വന്തം ചിലവിൽ 
- നിരതദ്രവ്യം X 20 ,400 ( കാസർഗോഡ്എസ്. ബി. ടി . യിൽ 

സ്റ്റോക്ക് എടുക്കേണ്ടതാണ്. 
മാറാവുന്ന ഡി. ഡി.) 

- 5. ലേലം കൊണ്ടയാൾ അ ന്തി മ മായി ? 100 - ന്റെ 
ദർഘാസ് ഫോറത്തിന്റെ വില 7 1,600 + വാറ്റ്. 

മുദ്രപ്പത്രത്തിൽ സമ്മതപത്രം നൽകേണ്ടതാണ്. 
ലേല സ്ഥലം - കശുമാവ് വികസന ഓഫീസ്, കാഷ 
പാജനി ഓർച്ചാർഡ്, കുണ്ടാർ പി. ഒ., കാസർഗോഡ്. 

ഏതെങ്കിലും കാരണത്താൽ ലേലതീയതി അവധിദിനം 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേലം/ ദർഘാസ് 

നടത്തുന്നതാണ്. 
വിവരണം ദർഘാസ് ദർഘാസ് ദർഘാസ് 
ഫോറം ഫോറം തുറക്കുന്ന 

ലേലം/ ദർഘാസ് കാരണമറിയിക്കാതെ റദ്ദാക്കുന്നതിനോ 
ലഭിക്കുന്ന സ്വീകരിക്കുന്ന തീയതിയും 

മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ട 
അവസാന അവസാന സമയവും 

ആളിൽ നിക്ഷിപ്തമാണ്. 
തീയതിയും തീയതിയും 

8. സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
സമയവും സമയവും 

ഇതിനും ബാധകമാണ്. 
ആദ്യലേലം 20 - 6 - 2013, 21- 6 - 2013, 21- 6 - 2013, 
12 മണി 3 മണി 

കശുമാവ് വികസന ഓഫീസറുടെ 
4.30 മണി 

കാര്യാലയം, 
കാഷ പ്രോജനി ഓർച്ചാർഡ്, 

( ഒപ്പ്) 
ആവശ്യമെങ്കിൽ 25 - 6 - 2013 , 26 -6 - 2013, 26 - 6 - 2013, 

കുണ്ടാർ പി . ഒ., 

കശു മാവ് വിക സന 
പുനർലേലം 4.30 മണി 12 മണി 3 മണി 

കാസർഗോഡ്. 

ഓഫീസർ. 


